Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
- Reg. No. KL /TV( N )/634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2020 


सत्यमेव जयते 


- 
കക 
GOVERNN 


രള സർക് 


പാ 


രാർ 


NMENT OF 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 ഫെബ്രുവരി 4 
4th February 2020 

1195 മകരം 21 
21st Makaram 1195 

1941 മാഘം 15 
15th Magha 1941 


Vol. IX . 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


4th FEB . 20201 


COMMISSIONERATE OF LAND REVENUE 


1057 


Kothamangalam Taluk 


പരസ്യം 


നമ്പർ എ4- 10321/ 2019 . 

2019 ഡിസംബർ 24. 
-- കോതമംഗലം താലൂക്ക്, തൃക്കാരിയൂർ വില്ലേജിൽ 
പാനിപ കരയിൽ പുതുക്കുന്നത്ത്വീട്ടിൽ പി. ജെ . പൌലോസ് 
മകൻ അനു ജേക്കബ് പോൾ എന്നയാൾ 29- 10 - 2019 - ൽ 
മരണമടഞ്ഞുവെന്നും വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്ന തിനായി ടിയാന്റെ നിയമാനുസൃത 
അവകാശികൾ താഴെ പറയുന്നവരാണെന്നും കാണിക്കുന്ന 
സർട്ടിഫിക്കറ്റ് നൽകണ മെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
പിയ അച്ചാമ്മ ജേക്കബ് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 
തൃക്കാരിയൂർ വില്ലേജാഫീസർ മുഖേന അവകാശ വിചാരണ 
നടത്തിയതിൽ താഴെ പേര് പറയുന്നവരാണ് അവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


- മേൽപ്പ റ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 

( 2) 
- നമ്പർ എ2- 14130 / 2019 . 

2019 നവംബർ 26 . 
-- കുന്ന ആ നാട് താ ലൂ ക്കിൽ ഐരാപുരം വില്ലേജിൽ 
ഐരാപുരം കരയിൽ പൂണിയാറ വീട്ടിൽ ജോർജ്ജ്, പി . പി . 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൻ 
ജിബിൻ പി . ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 30 - 6 - 2017 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


| ക്രമ 


- പേര് 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


ഭാര്യ 


- 


39 


- 1 


വത്സ 


ഭാര്യ 
മകൻ 


- പ്രിയ അച്ചാമ്മ ജേക്കബ് 
ഇവാൻ പോൾ ജേക്കബ് മകൻ 
എറിൻ ലൈസ ജേക്കബ് - മകൾ 
മു ക ളി ൽ പ ർ ചേ ർ ത്തിട്ടു ള്ള വ രാ ണ് പ ര ത ന്റ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി ആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ട 
താണ്. കാലാവധി കഴിഞ്ഞാതപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


2 
3 


ജിബിൻ പി . ജോർജ്ജ് 
ജോബിൻ പി. ജോർജ്ജ് 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദി വ സ ത്തി നുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കോതമംഗലം. 


( ഒപ്പ്) 
തഹശീൽദാർ. 


(3) 


Kunnathunad Taluk 


പരസ്യം 


നമ്പർ എ2- 14246 / 2019 . 

2019 നവംബർ 28 . 
കുന്നത്തുനാട് താലൂക്കിൽ രായമംഗലം വില്ലേജിൽ പുല്ലുവഴി 
കര യിൽ പൊങ്ങാലിൽ വീട്ടിൽ കെ . കെ . പത്മ നാ ഭ പിള്ള 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെമകൻ 
പി . ബിനിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
11-2 -2017 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ എ2- 14141/ 2019. 

2019 നവംബർ 26 . 
- കുന്നത്തു നാട് താലൂക്കിൽ പെരുമ്പാവൂർ വില്ലേജിൽ 
പെരു വാ വൂർ കര യിൽകൃഷ് ണ നി വാസ് വീട്ടിൽ 
സി . ലക്ഷ്മി ക്കുട്ടി അമ്മ എന്ന വർ മരിച്ചു പോ യെ ന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ ഭർത്താവ് 
പി . കെ . രവീന്ദ്രനാഥൻ നായർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൾ 4 - 8 - 2019 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതയുടെ അവകാശിയായി താഴെ പറയുന്നയാൾ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 
പി . കെ . രവീന്ദ്രനാഥൻ നായർ ഭർത്താവ് - 90 


മേൽപ്പറഞ്ഞയാളാണ് പരേതയുടെ അവകാശിയെന്നുള്ള 
തിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെ 
ങ്കിലും ആ ക്ഷേ പ മു ള്ള പക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം കുന്നത്തു 
നാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർ ഗ്ഗമോ വരുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


എൻ. ശാന്ത 

പി . ബിന്ദു 
- പി . ബിനിൽ 


ഭാര്യ 


മകൾ 


- 3 


മകൻ 


129 


1058 


KERALA GAZETTE 


[ PART III 


നമ്പർ എ2- 14191/ 2019. 


2019 നവംബർ 26. 


- മേൽപ്പ റ ഞ്ഞ വരാ ണ് പരേത യുടെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 6 ) 


- നമ്പർ എ2- 14213 / 2019 . 


| 2019 നവംബർ 26. 


കുന്നത്തു നാട് താലൂക്കിൽ വേണ്ടൂർ വെസ്റ്റ്വില്ലേജിൽ 
മുടക്കുഴ കര യിൽ തന്ത ല ക്കാട്ട് വീട്ടിൽ ടി . കെ . വർക്കി 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ 
ലീലാമ്മ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട 
വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ ടിയാൻ 
2 -10 - 2019 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിവായിരിക്കുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 ലീലാമ്മ 

ഭാര്യ 

- 73 
- 2 എൽദോസ് തന്തലക്കാട്ട് വർഗ്ഗീസ് മകൻ 
3 എബി തന്തലക്കാട്ട് വർഗ്ഗീസ് 

- മേൽപ്പ റ ഞ്ഞ വരാണ് പ്രേ തന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


- കുന്ന ആ നാട് താലൂക്കിൽ ഐരാപുരം വില്ലേ ജിൽ 
നോർത്ത് മഴു വന്നൂർ കരയിൽമുക്കോട്ടു തറ മഠം വീട്ടിൽ 
കെ . വാസുകൈമൾ എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ 
ആവ ശ്യ ങ്ങ ൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ മകൾ വി . ഗീത സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 4 - 10 - 1991 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ 


നമ്പർ എ2- 14212 / 2019. 

| 2019 നവംബർ 26. 
കുന്ന ആ നാട് താ ലൂ ക്കിൽ ഐരാപുരം വില്ലേജിൽ 
നോർത്ത് മഴു വന്നൂർ കരയിൽമുക്കോട്ടു തറ മഠം വീട്ടിൽ 
ഗൗരിയമ്മ എന്നവർ മരിച്ചു പോ യെന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെമകൾ വി. ഗീത സമർപ്പിച്ച 
അപേക്ഷ യിൻ മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൾ 16 - 5 -2009 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതയുടെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


1 എൻ. ജി . രുക്മിണിയമ്മ 

മകൾ 
2 വി . ഗീത 
3 നളിനി സി. നായർ മരണപ്പെട്ട 

- മകൻ 

എൻ. ജി .ചന്ദ്രശേഖരന്റെ ഭാര്യ 
4 ലത , സി . 

മകൾ 
5 സുനിൽകുമാർ 

മകൻ 
6 രാജീവ് 

- 23 
7 വൽസല , ജി . മരണപ്പെട്ട മകൾ 

എൻ. ജി. സീതാദേവിയുടെ മകൾ 
8 ജി. സുരേഷ് 

മകൻ 
9 ജി. വനജ 

മകൾ 


-- മേൽപ്പ റ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദി വ സ ത്തിനുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 

( 7) 


- 


80 


- 


62 


1 എൻ. ജി . ആക്ടിണിയമ്മ 

മകൾ 
2 വി. ഗീത 
3 നളിനി സി . നായർ മരണപ്പെട്ട 

- മകൻ 

എൻ. ജി . ചന്ദ്രശേഖരന്റെ ഭാര്യ 
4 ലത, സി . 

മകൾ 
5 സുനിൽകുമാർ 

മകൻ 
6 രാജീവ് 
7 വൽസല , ജി . മരണപ്പെട്ട മകൾ 

എൻ. ജി . സീതാദേവിയുടെ മകൾ 
8 ജി . സുരേഷ് 

മകൻ 
9 ജി . വനജ 

മകൾ 


നമ്പർ എ2- 14245/ 2019 . 

2019 നവംബർ 28 . 
- കു ന്ന ആ നാട് താ ലൂ ക്കിൽ വാഴ ക്കുളം വില്ലേജിൽ 
തെക്കേ വാഴക്കുളം കര യിൽ പുതു ശ്ശേ രി വീട്ടിൽ 
പി . എം . ജോൺ എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ 
ആ വ ശ്യ ങ്ങ ൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യപ്പെട്ടുകൊണ്ട്പരേതന്റെ ഭാര്യ സിസിലി സമർപ്പിച്ച 
അപേക്ഷയിൻ മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ വഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 16 - 11- 2010 -ാം തീയതി 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 


130 


4th FEB. 2020) 


COMMISSIONERATE OF LAND REVENUE 


1059 


പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


-- സിസിലി 
അമൽ ജോൺ 


ഭാര്യ 
മകൻ 
മകൾ 


3 അഞ്ചു ജോൺ 


- ഈ വിജ്ഞാ പനം പാബ ല്യ ത്തിൽ വന്ന ശേ ഷം 
- പെരിങ്ങാവ് വില്ലേജ് സർവ്വ സബ് ഡിവിഷൻ നമ്പരുകൾ 
ആൽഫ ന്യൂമെറിക് കാരക്ടർ ഒഴിവാക്കിയാണ്കണക്കാക്കേണ്ടത്. 
ഇപ്രകാരം ലഭ്യമാകുന്ന നികുതി രസീതുകൾക്കു മാത്രമേ 
നിയമ സാധുത ഉണ്ടായിരിക്കുകയുള്ളൂ. 

താഴെ കാണിച്ചി രിക്കുന്ന സൂചിക ഉദാ ഹ ര ണ മായി 
വിജ്ഞാ പനം പസി ദ്ധ പ്പെ ടു ത്തി ക്കൊ ള്ളു ന്നു . സർവ്വേ 
റിക്കാർഡുകളുടെ അടിസ്ഥാനത്തിൽ ഭൂമി സംബന്ധമായ എല്ലാ 
ഇട പാടു ക ളിലും ഈ വിജ്ഞാ പ ന ത്തി ന നു സ ര ണ മായ 
മാറ്റങ്ങൾ വിജ്ഞാപന തീയതിമുതൽ ബാധകമായിരിക്കുന്നതാണ്. 


മേൽ പ്പ റ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദിവ സ ത്തിനുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


District — Thrissur 


Village — Peringavu . 


Block No. — 49. 


( 8 ) 


Revised New 
Survey Nos. 


Existing Survey 

No. 


- ( 2 ) 


നമ്പർ എ2- 13242 / 2019 . 

2019 നവംബർ 14 . 
-- കുന്നത്തുനാട് താലൂക്കിൽ തിരുവാണിയൂർ വില്ലേജിൽ 
തിരുവാണിയൂർ കരയിൽ ചിറപ്പാട്ട് വീട്ടിൽ രാജശേഖരൻ നായർ 
എന്നയാൾ മരിച്ചുപോയെന്നും വിവിധ ആവശ്യങ്ങൾക്കായി ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ മകൻ 
അ രുൺ, സി . ആർ. സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
ടിയാൻ 30 - 9 - 2018 -ാം തീയതി മരണമടഞ്ഞിട്ടുള്ളതാണെന്നും 
പരേതന്റെ അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 അംബിക , റ്റി. എസ്. 

ഭാര്യ 
- 2 അനിത , സി . ആർ. 

മകൾ 
- 3 അരുൺ, സി . ആർ. 

മകൻ 


-- മേൽപ്പ റ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാ ശികൾ 
എന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 30 ദി വ സ ത്തി നുള്ളിൽ രേഖാമൂലം 
കുന്നത്തുനാട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽ മാർഗ്ഗമോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


C43K02Y06 _ 08 
C43K02Y06 _14 
C43K02Y06 _ 15 
C43K02Y06 _ 09 
C43K02Y06 _ 10 
C43K02Y06 _ 16 
C43K02Y06 _17 
C43K02Y06 _11 
C43K02Y06 _ 12 
C43K02Y06 _ 18 
C43K02Y06 _ 24 
C43K02Y06 _ 23 
C43K02Y06 _ 22 
C43K02Y06 _21 
C43K02Y06 _ 20 
C43K02Y06 _ 26 
C43K02Y11_ 02 
C43K02Y11 _ 03 
C43K02Y06 _ 33. 
C43K02Y06 _27 
C43K02Y06 28 
C43K02Y06 29 
C43K02Y06_ 30 
C43K02Y07 _ 31 
C43K02Y06 _ 36 
C43K02Y06 _ 32 
C43K02Y06 _ 35 
C43K02Y06 _ 34 
C43K02Y11 _ 04 
C43K02Y11 _ 05 
C43K02Y11 _ 06 


താലൂക്കാഫീസ്, 
കുന്നത്തുനാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


THRISSUR DISTRICT 


കരട് വിജ്ഞാപനം 


നമ്പർ എ12- 10890 /2019 . 

2020 ജനുവരി 1. 
- തൃശ്ശൂർ ജില്ല യിലെ എല്ലാ വില്ലേജുകളിലും റവന്യൂ 
ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം പ്രാബല്യത്തിൽ വരുത്താൻ 
സർക്കാർ നിർദ്ദേശമുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങാവ് 
വില്ലേ ജിൽ ഗിഡ് സിസ്റ്റം വഴിയാണ് റീസർ വേ 
നടത്തിയിട്ടുള്ളത്. Relis- സോഫ്റ്റ് വെയറിൽ ആൽഫ ന്യൂമെറിക് 
കാരക്ടർ അനുവദിക്കാത്തതിനാലും ഗ്രിഡ് സിസ്റ്റം ആൽഫ 
ന്യൂമെറിക് കാരക്ടർ ഉപയോഗിക്കുന്നതിനാലും Relis-നുവേണ്ടി 
രേഖകളിൽ ഏകീകരണം നടപ്പിലാക്കുന്നതിലേക്കായി സർക്കാർ 
നിർദ്ദേശപ്രകാരം ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്നു. 


Gaz , No. 5 / 2020/DTP ( CLR ) . 


131 


